GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG . 20201 


COMMISSIONERATE OF LAND REVENUE 


5983 


Kunnamkulam Taluk 


PALAKKAD DISTRICT 


Palakkad Taluk 


പരസ്യം 


( 1 ) 


പരസ്യം 


( 1 ) 


നമ്പർ എ4-4062 / 2020 / TLKKKM. 


2020 ജൂൺ 5 . 


നമ്പർ സി2-201930326 9500 . 


2020 ജൂൺ 24 . 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക്, കാട്ടകാമ്പാൽ 
വില്ലേജിൽ തയ്യിൽ വീട്ടിൽ ഉദരപ്പൻ മകൻ വേലായുധൻ 
എന്നയാൾ 16-1-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ യശോദ എന്ന വർ ഈ ഓഫീസിൽ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴ പറയു ന്ന 
പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
(പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലമായ 
തെളിവുകൾ സഹിതം 

ഓഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പാല ക്കാട് താ ലൂ ക്കിൽ പാല ക്കാ ട് -I വില്ലേ ജിൽ 
38 766 , ഒയാസിസ്, ശ്രീനിവാസ് ഗാർഡൻ, കള്ളിക്കാട്, 
പള്ളിപ്പുറം, പാലക്കാട് താമസിച്ചിരുന്ന പി . എസ് , ആമിന 
എന്നവർ 21-5-2019 -ാം തീയതി മരിച്ചുപോയെന്നും താഴെ 
പറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശികളെന്നും 
കാണിച്ച് പരേ തയുടെ മകൻ എ . എ . നാസർ ബാങ്കിൽ 
ഹാജ രാക്കുന്നതിനായി 

സമർപ്പിച്ച് 

ഹർ ജി യിൻ മേൽ 
വില്ല ജാ ഫീ സർ അന്വേ ഷണം നട ത്തി യ തിൽ 
പറ യുന്നവരാണ് പരേ തയുടെ അനന്ത രാവകാശികളെന്ന് 
അറിയുന്നു . 


4 


താഴ 


ഇന 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ഈ 


1 


മകൻ 


55 


2 


എ . എ . നാസർ 
എ . എം . സുനിത 
എ . എ . ആരിഫ 


മകൾ 


52 


3 


മകൾ 


46 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


യശാദ 


ഭാര്യ 


63 


2 


ലത് 


മകൾ 


45 


മേൽക്കാണിച്ച് പ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിന് ആർക്കെ ങ്കിലും നി യ മാ നു സ ത മാ യ 
ആക്ഷേപമുള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം താലൂക്ക് ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ 
വരുന്ന അ അ ക്ഷ കൾ യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല. 


3 


ബിനിത 


41 


4 


ബിനീഷ് 


മകൻ 


33 


(2 ) 


നമ്പർ എ4-4120 / 2020 {TLKKKM. 


2020 ജൂൺ 9 . 


( 2 ) 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക്, അകതിയൂർ 
വില്ലേജിൽ ചെമ്മ ബൂർ വീട്ടിൽ ശാന്തി, ടി . കെ . മകൻ 
രാഹുൽ, സി . എം . എന്നയാൾ 16-3-2020 - ന് മരണപ്പെട്ടി 
ട്ടുള്ള താകുന്നു . ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ മാ താ വ് 
ശാന്തി, ടി . കെ . എന്നവർ ഈ ഓഫീസിൽ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശിയാ യി 

പറയുന്ന ഒരാൾ 
മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലമായ 
തെളിവുകൾ സഹിതം 

ഈ ഒാഫീസിൽ 

നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ സി2-2020 / 654 / 9 / 500 . 

2020 ജൂൺ 24 . 
പാലക്കാട് താലൂക്കിൽ പുതുപ്പരിയാരം- II വില്ലേജിൽ 
13 D , കൃഷ്ണകൃപ, ഹിൽവ്യൂനഗർ, പൂച്ചിറ , പുതുപ്പരിയാരം, 
പാലക്കാട് താമസിച്ചിരുന്ന പി . എം . രാജലക്ഷ്മി എന്നവർ 
26 - 10 - 2 018 - ാം തീയ തി 

മ രിച്ചു പോ യെന്നും താഴ 
പറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശികളെന്നും 
കാണിച്ച് പരേതയുടെ ഭർത്താവ് രാധാരമണൻ പഞ്ചായത്തിൽ 
ഹാജരാക്കുന്ന ആവശ്യത്തിനായി സമർപ്പിച്ച ഹർജിയിൻമേൽ 
വില്ലേ ജാ ഫീ സർ 

നട ത്തി യ തിൽ 
പറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശികളെന്ന് 
അറിയുന്നു . 


താഴ 


അ ന്വഷണം 


താഴ 


ഈ 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബം 


1 


ഭർത്താവ് 


64 


എം . രാധാരമണൻ 
ആർ . രജിത്ത് 


2 


മകൻ 


34 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


ശാന്തി. ടി . കെ . 


മാതാവ് 


51 


മേൽക്കാണിച്ച് പ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിന് ആർ കെ ങ്കിലും നി യ മാ നു സ ത മാ യ 
ആക്ഷേപമുള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം താലൂക്ക് ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ 
വരുന്ന അപേ ക്ഷ ക ൾ യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കുന്നംകുളം. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


169 


